Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


( 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2018 


Reg. No. KL/ TV ( N )/634/2015-17 


t 


A 


GOVERN 


കര 


ള സർക്ക 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 7 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2018 മേയ് 22 
22nd May 2018 
1193 ഇടവം 8 
8th Idavam 1193 
1940 ജ്യേഷ്ഠം 1 
1st Jyaishta 1940 


Vol. VII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Fisheries Department 


വിജ്ഞാപനം 


നമ്പർ ബി1 - 2383 / 2017. 


2018 ഏപ്രിൽ 30. 


എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ കുമ്പളം 
വില്ലേ ജിൽ പനങ്ങാട് ദേശത്ത് സാമ്പിക്കൽ വീട്ടിൽ 
എസ്. കെ . വിജയൻ മകൻ എസ്. വി. രതീശൻ ടി ജില്ലയിൽ 
ടി താലൂക്കിൽ ടി വില്ലേജിൽ പുറമ്പോക്ക് പുഴ സർവെ നമ്പർ 
1197 - ൽ ചാത്തമ്മ ദേശത്ത് ചാത്തമ്മപ്പാട്ഊന്നിസംഘത്തിൽ 
ഫിഷറീസ് വകുപ്പ് ലൈസൻസ് നമ്പർ 132 പ്രകാരം 7 -ാം 
നമ്പർ വലയിൽ അരവല ഊന്നിയുടെയും ലൈസൻസ് നമ്പർ 
208 പ്രകാരം നെറ്റ് നമ്പർ 37 - ൽ അരവല ഊന്നിയുടെയും 
ഉടമസ്ഥാവകാശം ടിയാന്റെ പേരിൽ അനുവദിച്ച് നൽകുന്ന 
തിനായി അപേക്ഷ നൽകിയിട്ടുണ്ട്. 


സബ് രജിസ്ട്രാർ ഓഫീസിലെ 3 - 7 - 1984 - ലെ 2137 -ാം 
നമ്പർ തീറാധാരപ്രകാരം ടി വലകൾ എറണാകുളം ജില്ലയിൽ 
- കണയന്നൂർ താലൂക്കിൽ പനങ്ങാട് ദേശത്ത് സാമ്പിക്കൽ വീട്ടിൽ 
എസ്. കെ . വിജയന് തീറ് നൽകിയിട്ടുണ്ട്. എറണാകുളം സബ് 
- രജിസ്ട്രി 28 - 8- 2017 - ലെ 1938 / 17 -ാം നമ്പർ സെറ്റിൽമെന്റാധാര 
- പ്രകാരം മേൽപടി ഊന്നി വലകൾ ശ്രീ . എസ്. കെ . വിജയൻ 
മകനായ എസ്. വി. രതീശന്റെ പേർക്ക് തീറ് നൽകിയിട്ടുണ്ട്. 

ശ്രീ . എസ്. വി. രതീശൻ സജീവ മത്സ്യത്തൊഴിലാളിയും 
- എറണാകുളം ഉൾനാടൻ മത്സ്യഗ്രാമത്തിലെ 3887 -ാം നമ്പർ 
അംഗവുമാണ്. 


എറണാകുളം ജില്ല യിൽ കണയന്നൂർ താലൂക്കിൽ 
കുമ്പളം വില്ലേജ് പുറമ്പോക്ക് പുഴ സർവെ നമ്പർ 1197 - ൽ 
ചാത്തമ്മ ദേശത്ത് ചാത്തമ്മപ്പാട്ഊന്നിസംഘത്തിൽ 132 -ാം 
നമ്പർ ലൈസൻസ് പ്രകാരമുള്ള 7 -ാം നമ്പർ അ ര വല 
ഊന്നിയും 208 -ാം നമ്പർ ലൈസൻസ് പ്രകാരമുള്ള 37 -ാം 
നമ്പർ അരവല ഊന്നിയും നേരത്തെ താറേപ്പറമ്പിൽ കുമാരി 
മകൻ കുട്ടൻ എന്ന വ്യക്തിക്ക് ഫിഷറീസ് വകുപ്പിൽ 
നിന്നും ലൈസൻസ് നൽകിയിട്ടുള്ളതാണ്. എറണാകുളം 


- മേൽ സാഹച ര്യ ത്തിൽ എറണാകുളം ജില്ല യിൽ 
കണയന്നൂർ താലൂക്ക്, കുമ്പളം വില്ലേജ്, പുറമ്പോക്ക് പുഴ 
സർവ്വേ നമ്പർ 1197 - ൽ ചാത്തമ്മ ദേശത്ത്ഊന്നിനിരയിൽ 
- ഫിഷറീസ് വകുപ്പ് ലൈസൻസ് നമ്പർ 132 പ്രകാരം 7 -ാം 
- നമ്പരിൽ 1/ 2 വല , ലൈസൻസ് നമ്പർ 2 08 (പകാരം 
37 -ാം നമ്പരിൽ അര വല എന്നീഊന്നികൾ സാമ്പിക്കൽ 
എസ്. കെ . വിജയൻ മകൻ എസ്. വി . രതീശന്റെ പേരിൽ 
- ജമ മാറ്റി അനുവദിച്ച് ഉത്തരവാകുന്നതിൽ ആർക്കെങ്കിലും 
ന്യായമായ പരാതിഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം കേരള 
ഗസ്റ്റിൽ പ്രസി ദ്ധ പ്പെടു ത്തുന്ന തീയതി മുതൽ രണ്ട് 
മാസത്തിനകം രേഖാമൂലം ഈ ഓഫീസിൽ അറിയിക്കേണ്ടതാണ്. 


Gaz . No. 21 / 2018 /DTP (Fisheries ). 


407 


23rd SEPT . 2014] 


FISHERIES DEPARTMENT 


12 


പരാതികൾ ഒന്നും തന്നെ ലഭിക്കാത്ത സാഹചര്യത്തിൽ 
അപേക്ഷ ക നായ സാമ്പിക്കൽ വീട്ടിൽ വിജ യ ൻ മകൻ 
എസ്. വി . രതീശന്റെ പേരിൽ മേൽപ്പടി ഊന്നിവലകളുടെ 
ജമമാറ്റം അനുവദിച്ച് പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 
അനുവദിക്കുന്നതാണെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം 
( മേഖല ), എറണാകുളം. 


( ഒപ്പ്) 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ. 


യുമായ ശ്രീമതി ശാന്ത , കെ . പി. ബന്ധപ്പെട്ട രേഖകൾ സഹിതം 
ഈ ഓഫീസിൽ അപേക്ഷിക്കുകയും ആയതിന്മേൽ നടത്തിയ 
അന്വേഷണത്തിൽ മത്സ്യത്തൊഴിലാളിയായ ശ്രീമതി ശാന്ത , കെ . പി. 
മേൽപ്പറഞ്ഞ ഊന്നിവല ലൈസൻസ് അവകാശം മാറ്റി 
നൽകുന്നതിന് അർഹയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അംഗീകൃത 
ഉൾനാടൻ മത്സ്യത്തൊഴിലാളിയാണെന്നും മനസ്സിലാക്കുന്നു . 

മേൽ വിവരിച്ച സാഹചര്യത്തിൽ ശ്രീ. പാറയിൽ വേലായുധൻ 
എന്ന യാളുടെ പേരിൽ തെക്കു മ്പാട്, മാട്ടൂൽ, അഴീക്കൽ, 
കാരക്കടവ് എന്നീ കടവുകളിലുള്ള നാല്ഊന്നിവലകൾ 
പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അനുമതി ശ്രീമതി ശാന്ത , കെ . പി. ക്ക് 

കൈമാറി നൽകുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. ആയതിന് 
ആർക്കെ ങ്കിലും ന്യായ മായ ആക്ഷേ പ മോ നിർദ്ദേ ശമോ 
ഉള്ളപക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധം ചെയ്യുന്ന ഗസറ്റ് 
തീയതി മുതൽ ഒരു മാസത്തിനകം പരസ്യാധികാരിയെ അറിയി 
ച്ചിരിക്കേണ്ടതാകുന്നു . നിശ്ചിത തീയതിക്കുള്ളിൽ യാതൊരുവിധ 
ആക്ഷേപമോ നിർദ്ദേശമോ രേഖാമൂലം ലഭിക്കുന്നില്ലായെങ്കിൽ 
ഇനി ഒരറിയിപ്പ്കൂടാതെ മേൽപ്പറഞ്ഞ നാല്ഊന്നിവലകളുടെ 
അനുമതി കണ്ണൂർ ജില്ല , കണ്ണൂർ താലൂക്ക് മാട്ടൂൽ അംശം, 
മടക്കര ദേശത്ത് താമസം ആയ ശ്രീമതി ശാന്ത , കെ . പി.യുടെ 
പേർക്ക് അനുവദിച്ചുകൊടുക്കുന്നതായിരിക്കുമെന്ന് ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


പരസ്യം 


നമ്പർ സി / 1092 / 2018. 


2018 ഏപ്രിൽ 27. 


-- കണ്ണൂർ ജില്ല , കണ്ണൂർ താലൂക്ക്, മാട്ടൂൽ അംശം 
മടക്കര ദേശത്ത് ശ്രീ . പാറയിൽ വേലായുധൻ എന്നയാളുടെ 
പേരിൽ തെക്കുമ്പാട്, മാട്ടൂൽ, അഴീക്കൽ, കാരക്കടവ് എന്നീ 
കടവുകളിൽ നാല്ഊന്നിവലകൾ പ്രവർത്തിപ്പിക്കുന്നതിന് 
മത്സ്യവകുപ്പ് അനുമതി നൽകിയിട്ടുള്ളതാണ്. ശ്രീ . പാറയിൽ 
വേലായുധൻ 19 - 2 - 2017 - ന് മരണപ്പെട്ട സാഹചര്യത്തിൽ 
പസ്ത നാല്ഊന്നിവ ല ക ളുടെ ലൈസൻസ് തന്റെ 
പേരി ലേക്ക് 2 010 - ലെ കേരള ഉൾ നാ ട ൻ ഫിഷ റീസും 
അക്വാകൾച്ചറും ആക്ട് പ്രകാരം മാറ്റി അനുവദിക്കണമെന്ന് 
ശ്രീ . പാറയിൽ വേലായുധന്റെ ഭാര്യയും അനന്തരാവകാശി 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം, 
കണ്ണൂർ. 

ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ. 


( ഒപ്പ്) 


408 


